Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. oxl. MM 
KL/TV (NY12/2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LV 
mejo 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുര, ചൊവ്വ 


22nd June 2010 

2010 on 22 
1st Ashadha 1932 
1932 19119 1 


25 


നമ്പർ 


PART III 
Stores Purchase 


Collegiate Education Department 

TENDER NOTICE 

(No. 1/2010-11(Plan )] 
No. A1-42/2010-11(Plan ). 

1st June 2010 . 
Scaled tenders are invited for the purchase and 
installation of Computer and accessorics under 
Plan Scheme for a total amount of Rs. 50,000 
(Rupees liſty thousand only 

The tender should be superscribed as 
* Tender No. 1/2010 -11 Plan " for the purchase and 
installation of Computer and accessories to the 
Warden , Government Brennen College Hostels, 
Dharmadam , Thalassery-6 . Sale of tender form 
will be closed on 20- 7 -2010 at 2 pm . The last 
date for the receipt of tender is 20- 7- 2010 at 4 . p. m . 
Late tenders will not be accepted . Tenders will be 
opened on 21-7- 2010 at 11 a. m . in the presence 
of such of the tenderers or their authorised 
representatives who may be present ai that time. 


Intending tenderers may sent on application to the 
Warden , Government Brennen College Hostels , 
Dharmadam , Thalassery- 6 to obtain the requisite 
tender forms on which the tender should be submitted . 
The cost of tender form is Rs. 169 (Rs. 150 + 19 
Tax). Rupees One hundred and sixty nine Only ) . 
Application form should be accompanied by a 
cash remittance of Rs. 169 at theOffice or by Money 
Order which is the price fixed for a form and it is not 
reſwidable under any circunstances. Cheques, Postape 
Stamps, PostalOrders, Demand Drafts etc . will not 
be accepted towards the cost of tender forms. The 
forms will not be sent by V . P . P . Tender forms 
are not transferabic. Every tender should be 
accompanied by an E . M . D . @ 1 % of the total cost of 
the articles tendered for Tender form 
if required by post an additional amount of Rs. 40 
should be sent. 

An agreement executed in Kerala Stamp Paper 
worth Rs. 50 (Rupees Fifty only) is to be 
submitted along with the tender . Kerala Stamp 
Paprs will be supplied to the tenders outside 
the State in the cast they required for the same and 
remit by Money Order an additional amount of 
Rs. 70 . (Rupees Severity only ) ( Rs. 50 for stamp 
paper and Rs. 20 for incidental expenses ) 
Dtiplicute tender form if any required will be 
issued at Rs. 104 per copy only to those who 
Purchased the original tender form . 


- Thewarden reserves himself the right to accept 
or to reject any or all the tenders without assigning 
any reason thereof. 

തലശ്ശേരി ഗവൺമെൻറ് കോളേജ് ഹോസ്റ്റൽ 
ആംലീസിൽ കമ്പ്യൂട്ടർ സൗകര്യം ഏർപ്പെടുത്തുന്നതിന് 
മുദ്രവച്ച് ടെൻഡറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ഇതിനായി 50,000 രൂപ അനുവദിച്ചിട്ടു ണ്ട . 
വിശദവിവരങ്ങൾ ഇതോടൊപ്പം അടക്കം ചെയ്തിട്ടുണ്ട് .. 

ണർ കവറിൻ പുറത്ത് "കമ്പ്യൂട്ടർ സൗകര്യം 
ഏർപ്പെടുത്തുന്നതിന്1 എനഴുതി വാർഡൻ 
ഗവൺമെൻ " (ബ്രണ്ണൻ കോളേജ് ഹോസ്റാൽ, 
ധർമ്മടം, തലശ ശരി എന്ന വിലാസത്തിൽ 
അയയ്ക്കു തോണം, ടെർ ഫോമുകൾ 20 - 7 -210, 
2 മണിവരെ ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 
ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 
20- 7 -2010, 4, മണി. ടെണ്ടറുകൾ 21 - 3 - 201 
11 മണിക്ക് ടെബറുകൾ നൽകിയിട്ടുളളവരുടെ 
അല്ലെങ്കിൽ അവർ അധികാരപ്പെടുത്തിയിട്ടുളളവരുടെ യാ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ടെണ്ടർ ഫോമുകൾ പണമായാമണി ഒാർഡറായോ 
160രൂപ അടച്ചാൽ മിക്കുന്നതാണ്. തപാലിൽ വണ്ടവൾ. 
തപാൽ ചെലവ് കൂടി 40 രൂപ അയച്ചുതര താണ്. 
യാതൊരു കാരണവശാലും ടെർ ഫോമുകളുടെ വീല 
തിരിച്ചുനൽകുന്നതല്ല. ടെണ്ടർ ഫാമുകൾ വി , പി , പി . 
ആയി അയയ്ക്കു ന്നതല്ല . ചെക്ക്, ഡി , ഡി . , 
പോസ്ററൽ ഒാർഡർ എന്നിവ ടെണ്ടർ ഫാമിൻറ 
വിലയായി സ്വീകരിക്കുന്നതല്ല . ടെറർ ഫോമിൻറ 
കുടെ സാധനങ്ങളുടെ വിലയുടെ 1 % തുക ഇ . എം , ഡി , 
അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ ഫോമിന്റെ കൂടെ50 രൂപ 
വിലയുളളമുപ്പത്രത്തിൽ ഉടമ്പടി ചെയ്യേണ്ടതുമാണ്. 
കരളത്തിന് പുറത്തുള്ളവർക്ക് അവർ ആവശ്യപ്പെട്ടാൽ 
മുപ്പതം ടെണ്ടർ ഫാമിൻകും അയച്ചുതരുന്നതും 
അതിനുവേണ്ടി അധികമായി 70 രൂപ മണിയോർഡറായി 
അയയ്ക്കുന്നതുമാണ്. മുപ്പത്രത്തിന് 50 രൂപയും 
അധികച്ചെലവ് 20 രൂപയും) . 

-- ഡ്യൂപ്ലിക്കേറ് ടെണ്ടർ ഫോമുകൾ ആവശ്യമുളളവർ 
104 രൂപ കൂടുതലായി അടയ്ക്കേണ്ടതാണ്. ഒറിജിനൽ 

ടെ ഫോമുകൾ . വാങ്ങുന്നവർക്ക് മാത 
ഡപ്ലിക്കേററ് ലഭിക്കുകയുളളു . ടെണ്ടർ ഫാറങ്ങൾ- 
കൈമാററംചെയ്യാൻ പാടുള്ളതല്ല . 


ഏതെങ്കിലും മുഴുവനുമായോ ടെണ്ടറുകൾ 
സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുളള 
അധികാരം വാ ഡനിൽ നിക്ഷിപ്തമാണ്. 


Government Brennen College 
Hostels, Dharmadam , Thalassery -6 . 


(S1 . 1 
Warden . 


